Medical Education Department 


TENDER NOTICES 


(1 ) 


നമ്പർ സി3 / 6457 /07 / എം . സി . റ്റി . 

2007 ജൂൺ 5. 
- തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശു പ്രതി, 
എസ്. എ . റ്റി. ആശുപത്രി, ഗവൺമെന്റ് കണ്ണാശുപത്രി എന്നീ 
സ്ഥാപനങ്ങളിൽ 2007 -08 വർഷത്തിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന 
രോഗികൾക്ക് ആഹാര സാധനങ്ങൾ ( ബഡ്, ബിസ്കറ്റ് 
എന്നിവ) വിതരണം ചെയ്യുവാൻ താൽപര്യമുള്ള സ്ഥാപനങ്ങൾ 
ളിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ബഡ്, ബിസ്കറ്റ്എന്നിവ മുതിർന്നവർക്കും കുട്ടികൾക്കും 
(പത്യേകം വിത രണം ചെയ്യ ത്തക്ക വിധ ത്തിൽ അ താത് 
ആശുപത്രി സൂപ്രണ്ടുമാരുടെ നിർദ്ദേശമനുസരിച്ച് നിശ്ചിത 
അള വു ക ളുള്ള പായ്ക്കറ്റു ക ളിലാക്കി വേണം വിതരണം 
ചെയ്യേണ്ടത്. 


ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
കവറിന് പുറത്ത് ദർഘാസ് നമ്പരും സാധനത്തിന്റെ പേരും 
ദർഘാസ് തുറക്കുന്ന തീയതിയും വ്യക്തമായി രേഖപ്പെടുത്തിയി 
രിക്കണം. ദർഘാസ് വ്യവസ്ഥകളുടെ 22 -ാം വകുപ്പനുസരിച്ച് 
ദർഘാസ് സമർപ്പിക്കുന്നയാൾ ആഹാരസാധനങ്ങളിൽ മായം 
ചേർക്കൽ നിയമമനുസരിച്ച് അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ 
നൽകിയ ലൈസൻസ് കൂടി സമർപ്പിക്കേണ്ടതാണ്. ലൈസൻസ് 
കൂടാതെ സമർപ്പിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. 
കരാർ ലഭിക്കുന്ന ആൾ സാധനങ്ങൾ നിശ്ചിത അളവുകളിലുള്ള 
പായ്ക്കറ്റുകളിലാക്കി അതാത് സ്ഥാപനങ്ങളിൽ നൽകാൻ 
ബാദ്ധ്യസ്ഥനാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ആഫീസിൽ 
നിന്നും പ്രവർത്തി ദിവസങ്ങളിൽ ലഭ്യമാണ്. 


ക്രമ ദർഘാസ് നമ്പരും 
നമ്പർ സാധനത്തിന്റെ പേരും 


ആവശ്യമായി വരുന്ന് 
തൂക്കം ( ഏകദേശം) 

കി. ഗ്രാമിൽ 


[ No. 77 /2007] 


01/ 2007 - ബഡ്( വൈറ്റ് 
സാൻഡ്വിച്ച് ബഡ്) 
02/ 2007 - ബിസ്കറ്റ് 


2 


235200 ( 800 ഗ്രാം 
പായ്ക്കറ്റുകളിൽ) 
29700 ( 45 ഗ്രാം , 22.5 ഗ്രാം 
വീതമുള്ള പ്രത്യേകം 
പായ്ക്കറ്റുകളിൽ) 


ദർഘാസ് ഫാറത്തിന്റെ വില : 
ഒറിജിനൽ - ക്രമ നമ്പർ 1- ന് രൂപ 1, 000 + വി . എ . റ്റി . , 

- കമനമ്പർ 2 - ന് രൂപ 700 + വി. എ . റ്റി. 
ഡപ്ലിക്കേറ്റ് - കമ ന മ്പർ 1- ന് രൂപ 500 + വി . എ . റ്റി . , 

ക്രമനമ്പർ 2 - ന് രൂപ 400 + വി. എ . റ്റി . 
ദർഘാസ് ഫാറം വിൽക്കുന്ന അവസാന തീയതിയും 

സമയവും 26 - 7 - 2007, 3 പി. എം . 
ദർ ഘാസ് സ്വീക രി ക്കു ന്ന അ വ സാന തീയ തിയും 

- സമയവും -- 27 -7 - 2007 , 2. 30 പി . എം . 
ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 27- 7- 2007, 

3 പി . എം . 
ദർഘാസ് ഫാറം ലഭിക്കുന്നതിന് ഒറിജിനൽ ഫാറത്തിന്റേയും 
ഡ്യൂപ്ലിക്കേറ്റ് ഫാറത്തിന്റേയും വിലയും വിൽപ്പന നികുതിയും 
ട്രഷറിയിൽ ചെലാൻ അടച്ച് അതിന്റെരസീത് സമർപ്പിക്കേണ്ടതാണ്. 
ചെലാൻ ഒടുക്കേണ്ട ഹെഡ്- 0210 - 80 - 800 - 88 അദർ റസീപ്റ്റ് 
വിൽപ്പന നികുതി 0040- 00- 100 - സ്റ്റേറ്റ് സെയിൽസ് ടാക്സ് . 

ദർഘാസ് സമർപ്പിക്കുന്നതിനുള്ള നിബന്ധനകൾ 


No, C2/13789/ 2007/ MCT. 

25th June 2007. 
Sealed competitive tenders are invited for the supply 
of materials required for Refrigeration & Air Conditioning 
section of Central Workshop of Medical College , 
Thiruvananthapuram for the year 2007-08. Tenders should 
be superscribed , tender numbered and addressed to the 
Principal, Medical College, Thiruvananthapuram -11 and 
submitted to this office before the due date and time. 
Cost of tender form : 

Original - Rs. 400 + VAT. 

Duplicate --Rs. 200 + VAT. 
| Last date and time for sale of tender form - 9 - 8- 2007 , 
2. 30 p. m . 

Last date and time for receipt of tender form 
| 10- 8-2007 at 2. 30 p. m . 

| Date and time for opening of tender - 10- 8 -2007 at 
3 p . m . 

Tender forms can be had from the Office of the 
| Principal, Medical College , Thiruvananthapuram - 11 upto 


ഓരോ ഇനത്തിലും പ്രത്യേകം പ്രത്യേകം ദർഘാസുകൾ 
സമർപ്പിക്കണം. ദർഘാസുകൾ നിശ്ചിത ഫോറത്തിൽ മാത്രമേ 
സമർപ്പിക്കുവാൻ പാടുള്ളൂ. രണ്ട് പ്രതികകൾ, പൂരിപ്പിച്ച 
ദർഘാസുകൾ, ടെംപററി സോൾവൻസി, നിരതദ്രവ്യം എന്നിവ 
യോടുകൂടിയ ദർഘാസുകൾ 27- 7-2007, 2. 30 മണിക്ക് മുൻപായി 
പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം എന്ന 
വിലാസത്തിൽ ഹാജരാക്കേണ്ടതാണ്. താമസിച്ച് ലഭിക്കുന്ന 


Gaz . No. 30 /2007 /DTP (Stores) 


2 .30 p . m . on working days . Tender forms can be 
obtained by post, if required , by remitting the due amount 
W 

- h 
Rs. 50 extra as postage charge by way of money order , 
addressed to the Principal, Medical College , 
Thiruvananthapuram - 11 on or before 2 -8 -2007. No other 
forms of remittance through post will be accepted . 


- തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സെൻട്രൽ 
വർക്ക്ഷോപ്പിലെ പ്രഫിജറേഷൻ എയർകണ്ടീഷനിംഗ് വിഭാഗ 
ത്തിലേക്ക് ആവശ്യമായ മെറ്റീരിയലുകൾ വിതരണം ചെയ്യാൻ 
താൽപ്പര്യമുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചു . 
കൊള്ളുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ രൂപ 400 + വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ് - രൂപ 200 + വാറ്റ്. 
- ദർഘാസ് ഫാറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 9 - 8 - 2007, 2.30 മണി. 

- ദർഘാ സ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 
10 - 8- 2007, 2.30 മണി. 

ദർഘാ സ് തുറക്കുന്ന തീയതിയും സമ യ വും 
10 - 8- 2007 , 3 മണി. 

- ദർഘാസ് ഫോറം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽനിന്നും പ്രവർത്തി ദിവസങ്ങളിൽ 
2.30 മണിവരെ ലഭ്യമാണ്. തപാൽമാർഗ്ഗം ദർഘാസ് ഫോറം 
ആവശ്യമുള്ളവർ ഫോറത്തിന്റെ വിലയോടൊപ്പം 50 രൂപ 
അധികം ചേർത്ത് ( ത പാൽ ചാർജ്ജ്) മണിയോർഡറായി 
പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 11 എന്ന 
വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. മണിയോർഡറുകൾ 
2 - 8 - 2007 - ന് മുൻപായി ഈ ഓഫീസിൽ ലഭിച്ചിരിക്കണം. 
തപാൽ മാർഗ്ഗം ആവശ്യപ്പെടുന്നവർ മണിയോർഡർ മുഖാന്തിരം 
മാത്രമേ പണം അയയ്ക്കുവാൻ പാടുള്ളു. 


Last date and time for receipt of tender form 
10- 8- 2007 at 2.30 p . m . 

Date and time for opening of tender - 10- 8 - 2007 at 
- 3 p . m . 

Tender forms can be had from the Office of the 
Principal, Medical College, Thiruvananthapuram - 11 upto 
2.30 p. m . on working days. Tender forms can be obtained 
by post, if required , by remitting the due amount with 
Rs. 50 extra as postage charge by way of money order, 
addressed to the Principal, Medical College , 
Thiruvananthapuram - 11 on or before 2 -8 -2007 . No other 
forms of remittance through post will be accepted . 

- തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സെൻട്രൽ 
വർക്ക് ഷോപ്പിലെ ഇലക്ട്രിക്കൽ ആന്റ് ഇലക്ട്രോണിക്സ് 
വിഭാഗത്തിലേക്ക് ആവശ്യമായ മെറ്റീരിയലുകൾ വിതരണം 
ചെയ്യാൻ താൽപ്പര്യമുള്ളവരിൽ നിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ - രൂപ 400 + വാറ്റ്. 
- ഡ്യൂപ്ലിക്കേറ്റ് - രൂപ 200 + വാറ്റ്. 
ദർഘാസ് ഫാറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 9 - 8 - 2007 , 2 . 30 മണി. 

- ദർഘാ സ് സ്വീക രി ക്കുന്ന അ വ സാന തീയതിയും 
സമയവും - 10 - 8 - 2007 , 2 . 30 മണി. 

ദർ ഘാ സ് തുറക്കുന്ന തീയതിയും സമയവും 
10 - 8 - 2007 , 3 മണി. 

- ദർഘാസ് ഫോറം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 
പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽനിന്നും പ്രവൃത്തി ദിവസങ്ങളിൽ 
2.30 മണിവരെ ലഭ്യമാണ്. തപാൽമാർഗ്ഗം ദർഘാസ് ഫോറം 
ആവശ്യമുള്ളവർ ഫോറത്തിന്റെ വില യോടൊപ്പം 50 രൂപ 
അധികം ചേർത്ത് ( ത പാൽ ചാർജ്ജ്) മണിയോർഡറായി 
പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം- 11 എന്ന 
വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. മണിയോർഡറുകൾ 
2 - 8 - 2007 - ന് മുൻപായി ഈ ഓഫീസിൽ ലഭിച്ചിരിക്കണം. 
തപാൽ മാർഗ്ഗം ആവശ്യപ്പെടുന്നവർ മണിയോർഡർ മുഖാന്തിരം 
മാത്രമേ പണം അയയ്ക്കുവാൻ പാടുള്ളു. 


( 3 ) 


(4 ) 


[ No . 78 /2007] 


No, C2 /13790 /2007/ MCT. 


| 25th June 2007. 


Sealed competitive tenders are invited for the supply 
of materials required for Electrical & Electronics Section of 
Central Workshop of Medical College, Thiruvananthapuram 
for the year 2007 - 08 . Tenders should be superscribed , 
tender numbered and addressed to the Principal, Medical 
College , Thiruvananthapuram - 11 and submitted to this 
office before the due date and time. 
- Cost of tender form : 

Original - Rs. 400 + VAT. 

Duplicate Rs. 200 + VAT. 
| Last date and time for sale of tender form - 9- 8 -2007 , 
2 .30 p . m . 


( No. 80/2007) 
No. C2/13791/ 2007/ MCT. 

25th June 2007. 
Sealed competitive tenders are invited for the supply 
of materials required for Mechanical section of Central 
Workshop of Medical College , Thiruvananthapuram for 
the year 2007-08. Tenders should be superscribed , tender 
numbered and addressed to the Principal , Medical 
College , Thiruvananthapuram - 11 and submitted to this 
office before due date and time. 

Cost of tender form : 

Original - Rs. 400 + VAT 

Duplicate — Rs. 200 + VAT 

Last date and time of sale of tender form - 9- 8- 2007, 
2. 30 p . m . - 

Last date and time of receipt of tender — 10 -8 - 2007, 
2 , 30 p . m . 


Date and time of opening of tender - 10 - 8- 2007 , 

3 p . m . 
Tender forms can be had from the Office of the 
Principal, Medical College , Thiruvananthapuram - 11 up to 
2 .30 p .m . on working days. Tender forms can be obtained 
by post, if required , by remitting the due amount with 
Rs. 50 extra as postage charge by way of money order, 
addressed to the Principal, Medical College , 
Thiruvananthapuram - 11 on or before 2 -8 -2007 . No other 
forms of remittance through post will be accepted . 


The duly signed tenders superscribed on the 
envelope as “ Tender No. C4 / 11714 /06 /MCK for the 
purchase of Books ” addressed to “ The Principal, Medical 
College , Kottayam - 8 ” should reach this office on or before 
1 - 8 - 2007 4 pm . the date mentioned in the schedule . 
Tenders received late will not be entertained . The duly 
received tenders will be opened at 2 -8 - 2007 , 11. 30 am . at 
the stipulated time in the presence of the tenderers or 
their authorised representatives who may present at that 
time. 

Further details can be obtained from this office 
during working hours. The undersigned reserves the right 
to reject any tender without assigning any reason . 


- തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സെൻട്രൽ 
വർക്ക് ഷോപ്പിലെ മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് ആവശ്യമായ 
മെറ്റീരിയലുകൾ വിതരണം ചെയ്യാൻ താൽപ്പര്യമുള്ളവരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
ദർഘാസ് ഫാറത്തിന്റെ വില . 

ഒറിജിനൽ രൂപ 400 + വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + വാറ്റ്. 
- ദർഘാസ് ഫാറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 9 - 8- 2007 , 2. 30 മണി. 

ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയ തിയും 
സമയവും - 10 - 8 - 2007 , 2.30 മണി. 


ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 10- 8- 2007 , 
3 മണി. 


- കോട്ടയം മെഡിക്കൽ കോളേജി ലേക്ക് ബുക്കു കൾ 
വാങ്ങുന്നതിനായി മത്സരസ്വഭാവമുള്ള മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് പത്രങ്ങൾ നിശ്ചിത തുക 169 രൂപ അടച്ച് 
ഓഫീസിൽ നിന്നും 31 - 7 - 2007 വരെ വാങ്ങാവു ന്ന താ ണ് . 
ദർഘാസ് പ്രതങ്ങൾ തപാലിൽ ആവശ്യമുള്ളവർ 40 രൂപ 
അധികമായി മണിഓർഡർ അയക്കേണ്ടതാണ്. മണിയോർഡറു 
കൾ ദർഘാസ് വിൽപ്പന അവസാനിക്കുന്നതിനു 10 ദിവസം 
മുൻപ് ലഭിക്കേണ്ടതാണ്. ദർഘാസ് പത്രത്തിന്റെ വില മടക്കി 
നൽകുന്നതല്ല . 

മുദ്രവച്ച ദർഘാസുകൾ കവറിനു മുകളിൽ ദർഘാസ് 
നമ്പർ സി4/ 11714 / 06 / എംസികെ എന്ന മേലെഴുത്തോടുകൂടി 
പിൻസിപ്പാൾ, മെഡിക്കൽ കോ ളേ ജ്, കോട്ട യം - 8 എന്ന 
വിലാസത്തിൽ 1- 8 - 2007 , 4 മണിക്ക്മുമ്പ് ലഭിക്കത്തക്കവിധം 
അയക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കു 
ന്നതോ അപൂർണ്ണമായതോ ആയ ദർഘാസുകൾ പരിഗണിക്കുന്ന 
ത ല്ല . യഥാ സ മ യം ലഭ്യ മായ ദർഘാ സു കൾ 2 - 8 - 2007 
11.30 മണിക്ക് തുറക്കുന്നതാണ്. 

വിശദവിവരങ്ങൾ ദർഘാസ് പത്രത്തിനോടൊപ്പം ലഭ്യമാണ്. 
യാതൊരു കാരണവും കാണിക്കാതെ ദർഘാസുകൾ നിരസിക്കു 
വാനുള്ള അധികാരം പ്രിൻസിപ്പാളിൽ നിക്ഷിപ്തമാണ്. 


ദർഘാസ് ഫോറം തിരു വ ന ന്ത പുരം മെഡിക്കൽ 
കോളേജ് പ്രിൻസിപ്പാളിന്റെ ഓഫീസിൽ നിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ 2. 30 മണി വരെ ലഭ്യമാണ്. തപാൽമാർഗ്ഗം 
ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ ഫോറത്തിന്റെ വിലയോ 
ടൊപ്പം 50 രൂപ അധികം ചേർത്ത് ( ത പാൽ ചാർജ്) 
മണിയോർഡർ ആയി പ്രിൻസിപ്പാൾ, മെഡിക്കൽ കോളേജ്, 
തിരുവനന്തപുരം- 11 എന്ന വിലാസത്തിൽ അപേക്ഷിക്കേണ്ടതാണ്. 
മണിയോർഡറുകൾ 2 - 8 - 2007 - ന് മുൻപായി ഈ ഓഫീസിൽ 
ലഭിച്ചി രി ക്ക ണം . തപാൽമാർഗ്ഗം ആ വ ശ്യ പ്പെ ടു ന്ന വർ 
മണിയോർഡർ മുഖാന്തിരം മാത്രമേ പണം അയയ്ക്കാൻ 
പാടുള്ളു. 


Medical College, 
Kottayam . 


( Sd.) 
Principal. 


Medical College , 
Thiruvananthapuram. 


| (Sd.) 
Principal. 


TENDER NOTICE 


TENDER NOTICE 


No. C4- 11714/2006/ MCK . 


15th June 2007. 


Sealed competitive tenders are invited for the 
purchase of Books for Medical College, Kottayam . 


No. S4-8013 / 2007/ MCC . 

29th June 2007. 
Sealed competitive tenders in the prescribed forms 
are invited for the supply of Sternotomy Saw System for 
the Department of Cardio Thoracic Surgery , Medical 
College , Kozhikode. Tender forms can be had from the 
Office of the Principal, Medical College, Kozhikode 
directly on payment of Rs. 416 and by registered post on 
payment of Rs. 460 by money order. The last date for 
receipt of tender is 11 a .m . on 20 - 8 - 2007 . Tenders will be 
opened at 11. 30 a . m . on 20 - 8 -2007 in the presence of 
such tenderers or their authorized representatives who 
may be present at that time. Belated tenders will not be 
accepted . 

Tender forms are not transferable . Sale of tender 
forms by post will be closed on 10 - 8 -2007, 3 p . m . Neither 


Tender forms can be had from this office on 
payment of Rs. 169 prescribed cost in cash or by money 
order till 31- 7 -2007 . No other modes of remittance will be 
entertained . Those who require tender forms by post, a 
sum of Rs. 40 will be added towards postage charges. 
Money orders should reach this office at least 10 days 
prior to the closing date of tender sales. Cost of tender 
forms will not be refunded . 


Cheque , Draft , Postage stamps etc . will be accepted towards the 
cost of tender form nor will the forms be sent by V . P. P. Duplicate copy 
of tender form can be had on payment of Rs. 208 . 


IMPORTANT 
The Tender should be sent along with an agreement executed in 
Kerala Government Stamp paper worth Rs. 50 (Rupees Fifty only ) and 
EMD @ 1 % of the total cost of the items tendered for. Rate should be 
quoted against Indian Rupee payment only. The tender without the 
required agreement and EMD and tender not quoted against Indian 
Rupees payment are liable to be rejected . Specimen copy of the 
agreement is annexed to the prescribed tender form . Stamp paper will 
be supplied to the firm outside Kerala on request along with remittance 
of Rs. 87 (Rupees eighty seven only) (Rs. 50 towards the cost of stamp 
paper and Rs. 37 as incidental charge ) by money order . Tenderers 
should quote the AMC (comprehensive ) rate for 5 years after warranty 
also along with their tender. 

Superscription — Tender S4 /9013 /07 /MCC . 
Date upto which the rates are to be firm — 31 -3-2008 . 

SPECIFICATION OF THE ITEM 
Sternotomy Saw System 
Driving Unit (Motor with MCB and Foot Control) 
220V /5A AC 

1 No. 
Completely enclosed 
Foot control for ON /OFF and speed 
Castors for mobility 

Stand for Unit 
Flexible Shaft 

Minimum length 2 mtrs . 
Should be autoclavable 

Push -Pull type ends 
Sternal Saw Hand piece 

Reciprocating blade type 
Should be autoclavable 
Light weight 

Set of 5 blades 
Resternotomy Saw Hand piece 

Oscillating blade type 
Sector type blade 

Should be autoclavable 
Tool kit and Special container for the system 1 , 
Extra Flexible Shaft (cable) 

1 , 
Extra set of Sternum Saw blade (set of 5 ) 
Warranty 

Minimum 2 years 
CAMC /AMC 

Minimum 5 years 


Medical College, 
Kozhikode . 


(Sd .) 
Principal. 


